© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


സം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 മേയ് 11 
11th May 2021 


നമ്പർ 


വാല്യം 10 


- 


1196 മേടം 28 
28th Medam 1196 


19 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 21 
21st Vaisakha 1943 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


794 


KERALA GAZETTE 


[ PART IV 


കാഞ്ഞങ്ങാട് നഗരസഭ 


വരുന്നതിനുമായി 2014 ഇന്ത്യൻ പാർലമെന്റ് തെരുവുകച്ചവട 


വിജ്ഞാപനം 


( ജീവനോപാധി സംരക്ഷണവും തെരുവുകച്ചവട നിയന്ത്രണവും ) 


നമ്പർ എച്ച്1-1304016 . 


2021 ഫെബ്രുവരി 16 . 


നിയമം പാസ്സാക്കു ക യു ണ്ടാ യി . ഈ നിയമം വിഭാവനം 


ചെയ്യുന്നതനുസരിച്ച് സംസ്ഥാന സർക്കാർ 2018 മാർച്ച് 12 -ാം 


തീയതിയിൽ തെരുവുകച്ചവട ( ജീവനോപാധി സംരക്ഷണവും 


തെരുവുകച്ചവട നിയന്ത്രണവും ) ചട്ടം വിജ്ഞാപനം ചെയ്യുക 


യുണ്ടായി . തെരുവ് കച്ചവടക്കാരുടെ ക്ഷേമവും ജീവനോപാധിയും 


കേള്ള തെരുവ് കച്ചവട ചട്ടം ( ജീവനോപാധി സംരക്ഷണവും 
തെരുവ് കച്ചവട നിയന്ത്രണവും , സ.ഉ ( പി ) നമ്പർ 15 , 2018 
തസ്വഭവ തീയതി 12-3-2018 ] അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം 
കാഞ്ഞങ്ങാട് നഗ ര സഭ യിലെ നഗര കച്ച വട സമിതിയി 
ലേക്കുള്ള തെരുവ് കച്ചവടക്കാരുടെ പ്രതിനിധികളെ തിരഞ്ഞെടു 
ക്കുന്നതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചു . 
തെ രുവ് കച്ച വട നിയ മ ത്തിലും ചട്ട ത്തിലും പ്രതിപാദി 
ച്ചിരിക്കുന്ന ചുമതലകൾ , കൂടാതെ തെരുവ് കച്ചവടക്കാരുടെ 
ജീവനോപാധി സംരക്ഷണവും പുനരധിവാസവും ആണ് 
നഗരകച്ചവട സമിതിയുടെ ചുമതല . 


ഉറപ്പ് വരുത്തുന്നതിനും , പുനരധിവാസത്തിനും , തെരുവ് കച്ചവട 


നിയമവും ചട്ടവും നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് നഗര 


സഭാതലത്തിൽ നഗരകച്ചവട സമിതി നിലവിൽ വന്നിട്ടുള്ളത് . 


തെരു വു ക ല വ ട ചട്ടം അദ്ധ്യായം 2 ചട്ടം ( 5 ) പ്രകാരം 


( ഒപ്പ് ) 
സെക്രട്ടറി . 


പ്രസ്തുത സമിതി യിലേക്ക് തെരുവ് കച്ച വ ട ക്കാ രുടെ 9 


പ്രതിനിധികളെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് . 


വിശദീകരണകുറിപ്പ് 


ആയതിൻ പ്രകാരം കാഞ്ഞങ്ങാട് നഗരസഭയിലെ നഗരകച്ചവട 


സമിതി രൂപീകരിക്കുന്നതിന് തെരുവ് കച്ചവട പ്രതിനിധികളെ 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ 
അതിന്റെ പൊതു ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണ് . ) 


തിരഞ്ഞെ ടു ക്കു ന്നതിനായി തെരഞ്ഞെടുപ്പ് നടത്തു വാൻ 


നഗരസഭ തീരുമാനിച്ചു . 


തെരുവ് കച്ച വടക്കാരുടെ ജീവനോ പാധി സംരക്ഷി 
ക്കുന്നതിനും നഗരങ്ങളിലെ തെരുവ് കച്ചവടം ബാഹ്യ ശക്തികളെ 
ഒഴിവാക്കി നഗരസഭകളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടു 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റു ന്ന തി ന് ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം . 


444 


